O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Fisheries Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


3 


പരസ്യം 


നമ്പർ 3651/2021 . 


2022 ഫെബ്രുവരി 3 . 


1950 - ൽ ചവറ സബ് രജിസ്ട്രാർ ഓഫീസിൽ വച്ച് 1 -ാം പുസ്തകം , 16 -ാം വാല്യം 53- 54 
വശങ്ങളിലെ 1323 -ാം നമ്പർ വിലയാധാരപ്രകാരം ടി ഓഫീസിൽ വച്ചുള്ള 1971 - ലെ 1 -ാം പുസ്തകം 155 -ാം 
വാല്യം 483- 484 -ം വശങ്ങളിലെ 3833 -ാം നമ്പർ വിലയാധാരങ്ങൾ പ്രകാരം തെക്കുംഭാഗം വില്ലേജിൽ 
പണ്ടകശാല വീട്ടിൽ ശ്രീ . പി . ജർമ്മാനിയ്ക്ക് അവകാശപ്പെട്ടിരുന്നതും ടി ജർമ്മാനി അവർകളുടെ 
മര ണ ശേഷം പിൻതുടർച്ചാവകാശി ക ളായ മേരി ജർമ്മാനിക്കും മക്കൾക്കും 26-6-2008 - ൽ ചവറ 
സബ് രജിസ്ട്രാർ ഓഫീസിലെ 1 -ാം പുസ്തകം 1713 -ാം വാല്യം 71 മുതൽ 78 വരെ വശങ്ങളിൽ 2716 -ാം 
നമ്പർ വിലയാധാരപ്രകാരം കൊല്ലം ജില്ലയിലെ തെക്കുംഭാഗം വില്ലേജിൽ തെക്കുംഭാഗം മുറിയിൽ 
പണ്ടകശാല വീട്ടിൽ ജർമ്മാനി ഭാര്യ മേരി ജർമ്മാനിക്കും മക്കളായ സരിത നിവാസിൽ ജർമ്മാനി മകൻ 
വർഗ്ഗീസിനും മണ്ണാശ്ശേരി ഇറക്കത്തു വീട്ടിൽ ജർമ്മാനി മകൻ ജോസഫിനും തൃക്കടവൂർ വില്ലേജിൽ 
മൂരിച്ചേഴത്ത് വീട്ടിൽ ജർമ്മാനി മകൻ ആഗ്നസിനും തെക്കുംഭാഗം വില്ലേജിൽ പേരത്താഴത്ത് പടിഞ്ഞാറ്റതിൽ 
ജർമ്മാനി മകൻ അഗസ്റ്റിനും പണ്ടകശാല വീട്ടിൽ ജർമ്മാനി മകൻ മാതവിനും കൂടി ഭാഗ ഉടമ്പടി 
പ്രകാരം 1 -ാം നമ്പർ പട്ടികയിലെ 2 -ാം കക്ഷി വർഗ്ഗീസിന് പഴയ സർവ്വേ 1214 / 272 - ൽ ഉൾപ്പെട്ട 11 സെ സന്റ് 
കായലിനും ബ്ലോക്ക് 21 - ൽ റീസർവെ 11 / 1 - ന് 119 ഹെക്ടർ 19 ആർ 50 ച.മീറ്ററിൽ ഉൾപ്പെട്ട 4 ആർ 
44 ച.മീറ്ററിൽ കായൽ ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദളവാപുരം മേൽക്കുമേൽ പാട്ടിലെ 2 , 5 നമ്പർ 
ഊന്നിവലപ്പാടുകളും 2 -ാം നമ്പർ പട്ടികയിലെ 3 -ാം കക്ഷി ജോസഫിന് റീ സർവ്വ 11 / 1 - ന് 119 ഹെക്ടർ 
19 ആർ 50 ച . മീറ്ററിൽ ഉൾപ്പെട്ട 4 ആർ 44 ച . മീറ്ററിൽ കായൽ ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന 
ദളവാപുരം മേൽക്കുമേൽ പാട്ടിലെ 1 , 6 നമ്പർ ഊന്നിവലപ്പാടുകളും രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുള്ളതാണ് . 


ടി പാടുകൾ 2021 ഒക്ടോബർ മാസം 29 -ാം തീയതി ചവറ സബ് രജിസ്ട്രാർ ഓഫീസിൽ വച്ച് 1 -ാം 
പുസ്തകം 389 -ാം വാല്യം 209 മുതൽ 2016 വരെ വശങ്ങളിൽ 2443 -ാം നമ്പറായി രജിസ്റ്റർ ചെയ്ത 
വില യാധാര പ്രകാരം കൊല്ലം ജില്ല യിൽ കരു നാഗപ്പള്ളി താലൂക്കിൽ തെക്കുംഭാഗം വില്ലേജിൽ 
മാലി ഭാഗം മുറിയിൽ ചവറ സൗത്ത് സരിത നിവാസിൽ ജർമ്മാനി മകൻ വർഗ്ഗീസും കൊല്ലം ജില്ലയിൽ 
കരുനാഗപ്പള്ളി താലൂക്കിൽ തെക്കുംഭാഗം വില്ലേജില തെക്കുംഭാഗം മുറിയിൽ ചവറ സൗത്ത് മണ്ണാശ്ശേരി 
ഇറക്കത്തു വീട്ടിൽ ജർമ്മാനി മകൻ ജോസഫുംകൂടി കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ 
തെക്കുംഭാഗം വില്ലേജിൽ മാലി ഭാഗം മുറിയിൽ ചവറ സൗത്ത് സരിത നിവാസിൽ വർഗ്ഗീസ് മകൻ 
മര്യാൻ പേർക്ക് ദളവാപുരം മേൽക്കുമേൽ പാട്ടിലെ 1 , 2 , 5 , 6 എന്നീ കുറ്റിവലപ്പാടുകൾ കൈമാറ്റം 
ചെയ്ത് നൽകിയിട്ടുണ്ട് . ശ്രീ . മര്യാൻ , S / o വർഗ്ഗീസ് , സരിത നിവാസ് , ചവറ സൗത്ത് , മാലി ഭാഗം 
മുറിയിൽ തെക്കുംഭാഗം തന്റെ കൈവശത്തിലും അനുഭവത്തിലും ഉള്ളതായ ടി കുറ്റിവലകൾ തന്റെ 
പേരിൽ പോക്ക് വരവ് ചെയ്ത് കിട്ടുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു . ടിയാൻ കരുനാഗപ്പള്ളി 
ഉൾനാടൻ മത്സ്യഗ്രാമത്തിന്റെ 3580 അംഗത്വ നമ്പറുള്ള മത്സ്യത്തൊഴിലാളിയാണ് . 


മേൽ സാഹചര്യത്തിൽ ദളവാപുരം മേൽക്കുമേൽ പാട്ടിലെ 1 , 2 , 5 , 6 എന്ന ഊന്നിവലപ്പാടുകൾ 
അപേക്ഷകനായ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തെക്കുംഭാഗം വില്ലേജിൽ മാലി ഭാഗം 
മുറി യിൽ ചവറ സൗത്ത് സരിത നിവാസിൽ വർഗ്ഗീസ് മകൻ മര്യാൻ പേർക്ക് രജിസ്റ്റർ ചെയ്ത് 
നൽകുന്നതിനെതിരെ ന്യായമായ പരാതി ഉള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ രണ്ടു മാസത്തിനുള്ളിൽ ഈ ഓഫീസിൽ രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ് . 
അല്ലാത്തപക്ഷം പരാതി ഒന്നും ഇല്ല എന്ന് കണക്കാക്കി അപേക്ഷകന്റെ പേരിൽ പോക്ക് വരവ് ചെയ്ത് 
നൽകുന്നതായിരിക്കും . 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം , കൊല്ലം . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:30:50 ] +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


